O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Fisheries and Ports 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


19th October 2021 


KERALA GAZETTE 


1 


വിജ്ഞാപനം 


നമ്പർ 3 2018 . 


2021 ആഗസ്റ്റ് 13 . 


ആലപ്പുഴ ജില്ലയിലെ മത്സ്യ വകുപ്പ് തേവർവട്ടം , ഫിഷറീസ് സെക്ഷ നിൽപ്പെട്ട കടുത്ത പ്പാട് 


ഊന്നിപ്പാട്ടിലെ 56 -ാം നമ്പർ ഊന്നി ഒന്നാം തരത്തിൽപ്പെടുത്തി ആലപ്പുഴ ജില്ലയിൽ വടുതല മറ്റത്തിഭാഗം 


വില്ലേ ജിൽ പെരുമ്പളം മുറി യിൽ ജാതി ക്ക ടവ് വെളി യിൽ അയ്യപ്പൻ വേലു പേർക്ക് പതിച്ചു 


പട്ടയം നല്കിയിട്ടുള്ളതാണ് . ടിയാന്റെ കൈവശാവകാശത്തിലിരിക്കെ 1987 മേയ് മാസം 13 -ാം തീയതി 


പാണാവള്ളി സബ് രജിസ്ട്രാറിലെ 1248 -ാം നമ്പർ ധനനിശ്ചയധാര പ്രകാരം ടിയാന്റെ മകനായ 


ചേർത്തല താലൂക്കിൽ പെരു മ്പളം വില്ലേ ജിൽ പെരുമ്പളം മുറി യിൽ ജാതി ക്ക ടവ് വെളിയിൽ 


കാർത്തികേയൻ പേർക്ക് സിദ്ധിച്ചിട്ടുള്ളതാകുന്നു . മേൽപ്പടി കാർത്തികേയൻ മരണപ്പെട്ടതിനെ തുടർന്ന് 


2011 - ൽ ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 13-7-2011 - ലെ 1388 11 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 


ടി 56 -ാം നമ്പർ ഊന്നിവല പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ 2467 -ാം നമ്പർ കൂട്ടവകാശ 


ഒഴിമുറി ആധാരം പ്രകാരം ടിയാന്റെ ഭാര്യയായ ശ്രീമതി ഓമന കാർത്തികേയൻ ജാതിക്കടവ് വെളിയിൽ 


പെരുമ്പളം പേർക്ക് രജിസ്റ്റർ ചെയ്ത നല്കിയിട്ടുള്ളതാണ് . 


ടി ഓമന കാർത്തികേയൻ ടി 56 -ാം നമ്പർ ഊന്നി തന്റെ പേരിൽ കൂട്ടി പോക്കു വ രവ് 


ചെയ്ത് പുതിയ പട്ടയം നൽക ണ മെന്ന് കാണിച്ച് ( പമാ ണ ത്തിന്റെ ശരിപ്പകർപ്പ് സഹിതം 


അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള താ കു ന്നു . ടിയാൻ കാർത്തികേയൻ ജാതി ക്ക ട വിൽ എന്ന യാ ളുടെ 


നിയമാനുസൃത പിന്തുടർച്ചാവകാശിയുമാണ് . 


മേൽ സാഹചര്യത്തിൽ ഊന്നിപ്പാട്ടിലെ 56 -ാം നമ്പർ ഊന്നി യുടെ പഴയ പട്ടയം റദ്ദ് ചെയ്ത് 


പുതിയ പട്ടയം ടിയാന് നൽകു ന്ന തിന് തീരു മാ നി ച്ചി രി ക്കു ന്നു . ആ യ തിന് ആർക്കെ ങ്കിലും 


ന്യായ മായ ആക്ഷേ പമോ നിർദ്ദേ ശമോ ഉണ്ട ങ്കിൽ ആയത് ഈ പരസ്യം പ്രസിദ്ധം ചെയ്യുന്ന 


ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം പര സ്യാ ധി കാരിയെ അറി യിച്ചിരിക്കേണ്ടതാകു ന്നു . 


നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരുവിധ ആക്ഷേപമോ നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലായെങ്കിൽ 


ഇനിയൊരറിയിപ്പ് കൂടാതെ കടുത്ത പ്പാട് 56 -ാം നമ്പർ ഊന്നി യുടെ പഴയ പട്ടയം റദ്ദ് ചെയ് 


പു തിയ പട്ടയം ( ശീമതി ഓമന കാർത്തി കേ യൻ ജാതിക്ക ടവ് വെളി യിൽ പെരുമ്പളം പേർക്ക് 


നൽകുന്നതാണെന്ന് ഇതിനാൽ സകലമാനപേരെയും അറിയിച്ചു കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ് , 
ആലപ്പുഴ . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.19 12:28:53 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


